Regn . No . KERBIL / 2012/ 45073 

dated 5 - 9 - 2012 with RNI 
Reg. No. KL / TV ( N )/634/2018- 20 


കേരള സർക്കാർ 
Government of Kerala 

2020 


सत्यमेव जयते 


GOVERN 


. . 


സ് 
VMENT OF 


KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 9 


തിരുവനന്തപുരം, 

ചൊവ്വ 


2020 ഏപ്രിൽ 7 

7th April 2020 
1195 മീനം 25 
25th Meenam 1195 


നമ്പർ 


Vol. IX 


No. 1 


Thiruvananthapuram , 

Tuesday 


1942 ചൈതം 18 
18th Chaithra 1942 


PART III 
Fisheries Department 


പരസ്യം 


നമ്പർ സി 1884 / 2013 . 


2020 മാർച്ച് 3. 


കണ്ണൂർ ജില്ല , പയ്യന്നൂർ താലൂക്ക്, മാടായി അംശം 
ദേശത്ത് ശ്രീമതി പിലാക്കൽ തങ്കമ്മ എന്ന വരുടെ പേരിൽ 
വാടിക്കൽ കട വിൽ നാല്ഊന്നിവ ല കൾ പ്രവർത്തിപ്പി 
ക്കുന്നതിന് മത്സ്യവകുപ്പ് അനുമതി നൽകിയിട്ടുള്ളതാണ്. 
( ശീമതി പിലാ ക്ക ൽ തങ്കമ്മ 28 - 1 - 2015 - ന് മ ര ണ പ്പെട്ട 
സാഹചര്യത്തിൽ പ്രസ്തുതഊന്നിവലയുടെ ലൈസൻസ് 
2010 - ലെ കേരള ഉൾനാടൻ ഫിഷറീസും അക്വാകൾച്ചറും 
ആ ക് ട് 2018 - ലെ ഭേ ദ ഗതി ചട്ട ങ്ങ ൾ പ കാ രം 
ത ന പ രി ല ക്ക് മാറ്റി അ നു വ ദി ക്ക ണ മ ന്ന് 
ശീമ തി പിലാ ക്ക ൽ തങ്ക മ്മ എ ന്ന വ രു ടെ മ ക നൂം 
അനന്ത രാവ കാ ശി യു മായ ശ്രീ . ശ്രീനിവാസൻ, കെ . പി . 
ബ ന്ധ പ്പെട്ട രേഖ കൾ സഹിതം ഈ ഓ ഫീ സിൽ 
അപേക്ഷിക്കുകയും ആയതിന്മേൽ നടത്തിയ അന്വേഷണത്തിൽ 
ശീ . ശീനി വാസൻ, കെ . പി . മേൽപ്പറഞ്ഞ ഊന്നിവല 

ല സൻ സ് ഉട മ സ്ഥാ വ കാശം മാറ്റി നൽകു ന്ന തിന് 
അർഹനാണെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. 


മേൽ വിവരിച്ച സാഹചര്യത്തിൽ ശ്രീമതി പിലാക്കൽതങ്കമ്മയ്ക് 
വാടി ക്ക ൽ കടവില നാല് ഊന്നിവ ല പ വ ർ ത്തി പ്പി 
ക്കു ന്ന തി നു ള്ള ര ജി സ് ട ഷ ൻ അ നു മ തി 
ശീ . ( ശീ നി വാ സ ൻ , കെ . പി . - ക്ക് കൈ മാറി 
നൽ കു ന്ന തിന് തീ രു മാ നി ച്ചി രി ക്കു ന്നു . ആ യ തി ന് 
ആർക്കെങ്കിലും ന്യായ മായ ആക്ഷേ പമോ നിർദ്ദേശമോ 
ഉള്ളപക്ഷം ആയത് ഈ പരസ്യം പ്രസിദ്ധം ചെയ്യു ന്ന 
ഗസറ്റ് തീയതി മൂ ത ൽ ഒ രു മാ സ ത്തി ന കം 
പരസ്യാധികാരിയെ അറിയിച്ചിരിക്കേണ്ടതാകുന്നു . നിശ്ചിത 
തീ യ തി ക്കു ള്ളിൽ യാ താ രു വിധ ആ ക്ഷേ പ മോ 
നിർ ദ്ദേ ശ മാ രേ ഖാ മൂലം ലഭി ക്കൂ ന്നി ല്ലാ യ ങ്കിൽ 
ഇനിയൊരറിയിപ്പുകൂടാതെ മേൽപ്പറഞ്ഞ 4ഊന്നിവലകളുടെ 
അനുമതി കണ്ണൂർ ജില്ല , പയ്യന്നൂർ താലൂക്ക്, മാടായി അംശം 
ദേശത്ത് താമസം ആയ ശ്രീ . ശീനി വാസൻ, കെ . പി . 
എന്ന യാ ളുടെ പേർക്ക് അ നു വ ദിച്ച് കൊടുക്കു ന്ന താ 
- യിരിക്കുമെന്ന് ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു . 


ഫിഷറീസ് ഡെപ്യൂട്ടി 
ഡയറക്ടറുടെ കാര്യാലയം, ( ഒപ്പ്) 
കണ്ണൂർ. 

ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ. 


Gaz. No. 14 / 2020 /DTP (Fisheries). 


179 


